Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


e 


: 


പാൽ 


ERALA 


TENT OF KETU 
ha ka 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


9th February 2010 
2010 ഫെബ്രുവരി 9 
20th Magha 1931 
1931 മാഘം 20 


ൽ 6 


തിരുവനന്തപുരം, ചൊവ്വ 


2018, Megha 1931 


നമ്പർ 


PART IV 


കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ PR1/ 10 / 46/ 2010. 

2010 ജനുവരി 29. 
ഇടുക്കി ജില്ല യിൽ മാങ്കുളം വൈദ്യു തോ ല് പാ ദന 
കേന്ദ്രത്തിൽ നിന്നും വാളറ സ്വിച്ചിംഗ് സ്റ്റേഷനിലേക്ക് നിർമ്മി 
ക്കു വാൻ ഉദ്ദേശിക്കുന്ന 220 കെ . വി. മൾട്ടി സർക്യൂട്ട് ട്രാൻസ് 
മിഷൻ ലെനിന്റെ സർവ്വേ, റൂട്ട് നിർണ്ണയം, നിർമ്മാണം 
തുടങ്ങിയ പ്രവൃത്തികൾ നടത്തുവാൻ വൈദ്യുതി ബോർഡിലെ 
ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും അവർ താല്കാലികമായി 
നിയ മി ക്കു ന്ന വരും ദേവികുളം താലൂക്കിലെ മാങ്കു ളം , 
മന്നാംകണ്ടം വില്ലേജു ക ളിലും സമീപ പ്രദേ ശ ങ്ങ ളി ലും 

കോളനികളിലും ഉള്ള വസ്തു വകകളിൽ കൂടി അവരുടെ 
ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനായി ആവശ്യമെന്നു 
തോന്നുന്ന ഏതു സമയത്തും പ്രവേശിക്കുന്നതാണെന്നുള്ള 
വിവരം ഇലക്ട്രിസിറ്റി ആക്ട് 2003, സെക്ഷൻ 164, 185 ( 2) 
“ എ . ബി ’ വകുപ്പുകൾ അനുസരിച്ച് ബന്ധപ്പെട്ട എല്ലാവരേയും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ട്രാൻസ്മിഷൻ സർക്കിൾ, 

- ( ഒപ്പ്) 
തൊടുപുഴ. 

ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


